Reg . No. രജി. നമ്പർ 
KL / TV ( N ) /12 /2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


V 
GOVERNA 


. 


ന 


KERALA 


ടന്ന ഭർ 


XENT OF 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No. 


23rd February 2010 
2010 ഫെബ്രുവരി 23 
4th Phalguna 1931 
1931 ഫാൽഗുനം 4 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Medical Education Department 


ലഘു ദർഘാസ്/ ലേലപ്പരസ്യം 


[നമ്പർ 53 / 2009 - 10 / മെ . കോ . ത .) 


ദർഘാസിലും ലേലത്തിലും പങ്കെടുക്കുന്നവർ വെവ്വേറെ 
നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതും ഫോട്ടോ ഒട്ടിച്ച ഇലക്ഷൻ 
കമ്മീഷണർ നൽകിയ തിരിച്ചറിയൽ കാർഡ്, ഡവിംഗ് 
ലൈസൻസ് എന്നിവയിൽ ഒന്ന് ഹാജരാക്കേണ്ടതുമാണ്. 


നമ്പർ സി6 - 560 / 2010 / മെ . കോ . തൃ . 


- 2010 ജനുവരി 25 . 


തൃശ്ശൂർ മെഡിക്കൽ കോളേജിന്റെ ഏകദേശം 250 ഏക്കർ - ലേലത്തിനുശേഷം ദർഘാസുകൾ തുറന്നു പരിശോധി 
വരുന്ന കാമ്പസ്സിലുള്ള കശുമാവ്, പ്ലാവ്, മാവ്, തെങ്ങ്, പുളി, - ക്കുന്നതും ലേലത്തിലും ദർഘാസിലുംകൂടി ഏറ്റവും കൂടിയ 
ഞാവൽ തുടങ്ങിയ ഫലവൃക്ഷങ്ങളിൽ നിന്നും 1- 5- 2010 മുതൽ 

- തുക വാഗ്ദാനം ചെയ്യുന്ന വ്യക്തിയുടെ പേരിൽ അവകാശം 
30 - 4- 2012 വരെയുള്ളരണ്ട് വർഷക്കാലത്തേക്ക് ഫലങ്ങൾ 

- ഉറപ്പിക്കുന്നതുമായിരിക്കും. അവകാശം ലഭിക്കുന്ന വ്യക്തി 
ശേഖരിക്കുന്നതിനുള്ള അവകാശം ദർഘാസ്/ ലേലം മുഖാന്തിരം - ലേല സംഖ്യ നിലവിലുള്ള വിൽപ്പന തുകയുടെ 50 % 
അർഹമായ വർക്ക് താഴെ പറയുന്ന നിബ ന്ധ ന കൾക്ക് - നികുതിയും ചേർത്ത് അതേ ദിവസം ഓഫീസ് പ്രവർത്തി 
വിധേയമായി അനുവദിച്ചുകൊടുക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്നു . 

സമയത്തിനുമുമ്പ് ഈ ഓഫീസിൽ അടയ്ക്കേണ്ടതും ബാക്കി 

50 % തുക ലേല തീയതി മുതൽ 2 ദിവസത്തിനകം ഈ 
ദർഘാസുകൾ 5 - 3- 2010 ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പായി 
മുളംകുന്നത്തുകാവിലുള്ള പ്രിൻസിപ്പാളിന്റെ മെഡിക്കൽ 

ഓഫീസിൽ അടച്ച് രസീത് ബന്ധപ്പെട്ട സെക് ഷ നിൽ 

ഹാജരാക്കേണ്ടതുമാണ്. ലേലസംഖ്യ ഒറ്റതവണയായിതന്നെ 
കോളേജ് ഓഫീസിൽ കിട്ടിയിരിക്കേണ്ടതാണ്. ദർഘാ 

അടയ്ക്കേണ്ടതാണ്. കൂടാതെ ലേലസംഖ്യയുടെ5 % വരുന്ന തുക 
സിനോടൊപ്പം തൃശ്ശൂർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന്റെ 

സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി അടയ്ക്കേണ്ടതും 50 രൂപയുടെ 
പേരിൽ മാറാവുന്ന 5,000 ( അയ്യായിരം മാത്രം) രൂപയുടെ 

മുദ്രപ്രതത്തിൽ ഈ ഓഫീസിൽനിന്നും ലഭിക്കുന്ന മാതൃകയിൽ 
ഡിമാന്റ് ഡ്രാഫ്റ്റ് നിരതദ്രവ്യമായി വെച്ചിരിക്കേണ്ടതാണ്. 

ഒരു ഉടമ്പടി സമർപ്പിക്കേണ്ടതുമാണ്. 
ദർഘാസുകൾ സ്വീകരിച്ചശേഷം 5 -3 - 2010 വൈകിട്ട് 3 മണിക്ക് 
പ്രിൻസിപ്പാളിന്റെഓഫീസിൽവെച്ച് ലേലം നടത്തുന്നതായിരിക്കും. 

ഫലങ്ങൾ ശേഖരിക്കുന്നതിനുള്ള അവകാശം ലഭിക്കുന്ന 
ലേലത്തിൽ പങ്കെടുക്കുന്നവർ 5,000 രൂപ പ്രിൻസിപ്പാളിന്റെ വ്യക്തി ആയത് യാതൊരുകാരണവശാലും കൈമാറ്റം ചെയ്യാൻ 
പേരിൽ ഡിമാന്റ് ഡ്രാഫ്റ്റായി ഓഫീസിൽ ഏൽപ്പിക്കേണ്ടതാണ്. പാടുള്ളതല്ല. ടി കാലയളവിൽ തന്നെ മെഡിക്കൽ കോളേജിന്റെ 


26th JAN. 2010 ] 


MEDICAL EDUCATION DEPARTMENT 


വികസനത്തിനു വേണ്ടിയുള്ള നിർമ്മാണപ്രവർത്തനങ്ങളുമായി 
ബന്ധപ്പെട്ടോ അല്ലാതെയോ വൃക്ഷങ്ങൾ മുറിച്ചുമാറ്റുന്നതിനുള്ള 
അധികാരം പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമായിരിക്കും. അവകാശം 
ലഭിക്കുന്ന ആൾ ഈ കാര്യത്തിൽ യാതൊരു എതിർപ്പും 
പ്രകടിപ്പിക്കുവാൻ പാടുള്ളതല്ല . 

ഫലങ്ങൾ ശേഖരിക്കുന്നതിനിടയ്ക്ക് ക് വൃക്ഷങ്ങൾക്കോ മറ്റ് 
സർക്കാർ വസ്തു വകകൾ ക്കോ യാതൊരു നാശനഷ്ടവും 
സംഭവിക്കാൻ പാടില്ലാത്തതാണ്. എന്തെങ്കിലും നാശനഷ്ടങ്ങൾ 
ഉണ്ടായാൽ അ വകാശം ലഭിച്ചിരിക്കുന്ന വ്യക്തിയിൽനിന്നും 
നഷ്ടപരിഹാരം ഈടാക്കുന്നതായിരിക്കും. കാരണമൊന്നും 
കാണിക്കാതെ ലേലം/ ദർഘാസ് റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരം 
പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഈ 
ഓഫീസിൽനിന്നും പ്രവർത്തി സമയത്ത് അറിയാവുന്നതാണ്. 


ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, 
തൃശ്ശൂർ. 


( ഒപ്പ്) 
പ്രിൻസിപ്പാൾ. 


